SOVERNMENT 
OFKERALA 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634/ 2018-20 


ക 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ജൂലൈ 21 

21st July 2020 
1195 കർക്കടകം 6 
6th Karkadakam 1195 


നമ്പർ 


r"} 26 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 30 
30th Ashadha 1942 


PART III 
Notifications by Heads of Departments 

Commissionerate of Land Revenue 


21st JULY 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5321 


പേര് 


പരേതനുമായുള്ള വയസ് 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


കമ 
നമ്പർ 


ബന്ധം 


ബന്ധം 


പുഷ്പലീല , എസ്. 


ഭാര്യ 


52 


1 


56 


2 


ജാസ്മിൻ, പി . ജെ . 


2 


39 


മകൾ 


31 


3 


36 


3 


3 


മകൻ 


30 


ജിനോജ്, പി . ജെ . 
ജിജിൻ, പി . ജെ . 


4 


19 


ലില്ലി 

ഭാര്യ 
ഷിബു , വി . 

മകൻ 
ബിജു , വി . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ആ ഫീ സിൽ നേരിട്ട് ഹാജരായി 

രേഖാമൂലം 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞുംതപാൽമാർഗ്ഗവും 
ലഭിക്കുന്നആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 
താലൂക്കാഫീസ്, 

(ഒപ്പ്) 
നെടുമങ്ങാട്. 

തഹശീൽദാർ, 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ആ ഫീ സിൽ നേരിട്ട് ഹാജരായി 

രേഖാമൂലം 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞുംതപാൽമാർഗ്ഗവും 
ലഭിക്കുന്നആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ഇന 


ന 


(36 ) 


Chirayinkeezhu Taluk 


നമ്പർ ബി6-5479 2020. 


2020 ജൂൺ 2. 


പരസ്യം 


(1) 


നമ്പർ ബി4-8217 2020. 


2020 ജൂലൈ 7 . 


നെടുമങ്ങാട് താലൂക്കിൽ കോലിയക്കോട് വില്ലേജിൽ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ മോഹനൻ നായർ, കെ . 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് പെൻഷൻ സംബന്ധവും 
മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റി 
നായി ആലിയാട് പി. ഒ., മുണ്ടയ്ക്കൽവാരം, ശിവശക്തിയിൽ 
ഗീതാകുമാരി, ബി. സി. ബോധിപ്പിച്ച അപേക്ഷ കോലിയക്കോട് 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
5 - 10- 2017- ൽ 

മര ണ പ്പെ ട്ട താ യും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


ചിറയിൻകീഴ് താലൂക്കിൽ ചിറയിൻകീഴ് വില്ലേജിൽ 
ഗ്രീഷ്മം വീട്ടിൽ ഇല ദിവാകർ 11-6-2020 - നും 13-6-2020 - നും 
മധ്യ മ ര ണ പ്പെ ട്ടു വെന്നും പര ത യുടെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി 
ടിയാളുടെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതയുടെ മകൾ ഭവ്യ ലെജു സമർപ്പിച്ച അപേ ക്ഷ 
യിൻമേൽ ശാർക്കര- ചിറയിൻകീഴ് വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവരുത്തിയ റിക്കാർഡുകളും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ഇല ദിവാകർ 11-6-2020 - നും 
13-6-2020 - നും മധ്യേ മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക് താഴെ 
പറയുന്ന അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു . 


കമ 
നമ്പർ 


പേര് പരേതനുമായുള്ള 

വയസ് 

ബന്ധം 
ഗീതാകുമാരി, ബി . സി . 

ഭാര്യ 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


55 


ബന്ധം 


2 


സംഗീത നായർ, ജി . എം . 


മകൾ 


36 


1 


ഭവ്യ ലെജു 


മകൾ 


25 


3 


സൗമ്യ നായർ, ജി . എം . 


32 


: 


2 


അഥീന ലെജു 


17 


1 


2 - 0 


അവ കാശ 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ആ ഫീ സിൽ നേരിട്ട് ഹാജരായി 

രേഖാമൂലം 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്നആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 

കക്ഷികൾ പേരിൽ 
സാക്ഷ്യപത്രം നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അ വ ധി ക ഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 


( 37 ) 


നമ്പർ ബി5-5246 2020. 

2020 ജൂൺ 2 . 
നെടു മ ങ്ങാട് 

താലൂ ക്കിൽ കരു പൂര് വില്ലേ ജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിൽസൺ എന്നയാളുടെ 
അനന്തരാവകാശികൾക്ക് നഗരസഭയിൽ ഹാജരാക്കുന്നതിനും 
മറ്റെല്ലാ വിധ ആവശ്യ ങ്ങൾക്കുമായി അവകാശ സർട്ടിഫി 
ക്ക റ്റി നായി ചുള്ളിമാ നൂർ, കൊറളി യോട്, തെറ്റിക്കു ന്ന് , 
റോഡരികത്തു വീട്ടിൽ ലില്ലി ബോധിപ്പിച്ച അപേക്ഷ കരുപ്പൂര് 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
29-9 - 2019 - ൽ മ ര ണ പ്പെ ട്ട തായും പരേതന്റെ അനന്ത രാ 
വകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു . 


നമ്പർ ബി4-19490 , 2018 . 

2020 ജൂൺ 16. 
ചിറ യിൻകീഴ് താലൂക്കിൽ അഞ്ചുതെങ്ങ് വില്ലേ ജിൽ 
ഉപ്പുപണി ( കിഴക്കേ അറ്റം) വീട്ടിൽ കെ . ജയകല 8-7-2018 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള നിയമാ 
നു സ്യ ത ആവ ശ്യങ്ങൾക്ക് ഹാജ രാ ക്കു ന്ന തി നു വേണ്ടി 
ടിയാളുടെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതയുടെ മകൻ നിഥിൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അഞ്ചു തെങ്ങ് വില്ലേ ജാഫീസർ മുഖാന്തിരം അ വ കാശ 
വിചാ രണ നട ത്തി വരുത്തിയ റിക്കാർഡുകളും മ ര ണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ കെ . ജയകല 8-7-2018 -ാം 
തീയതി മരണപ്പെട്ടുവെന്നുംപരേതയ്ക്ക് താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു . 


97 


5322 


KERALA GAZETTE 


[PART III 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


നിഥിൻ 


മകൻ 


29 


പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് 
കാണിച്ച് ഒരു അവ കാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി കൃത്യം 30 ദിവ സ ത്തി നു ള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കാലാവധിയ്ക് 

തപാലിലോ ഹാജ രാ ക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ലാത്തതാണ്. 


2 


ഗീതു 


മകൾ 


26 


ശ ഷ ര മാ 


(പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


( 2 ) 


No , B3-6504/2020 . 


20th May 2020. 


ആകയാൽ മേൽപ്പറഞ്ഞ 1-0 2-0 കക്ഷികൾ പേരിൽ 
അവ കാശ സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അ വ ധി ക ഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


Notice is hereby given to all whom it may 
concern that Omana Amma, J. residing at Kurangalath 
Veedu , East Kallada Village , Kollam Taluk , Kollam district 
in Kerala State has filed an application before this office 
for the issuance of a legal heirship certificate in respect 
of Jayachandran Pillai who died on 14-9-2017 . The 
Certificate is requested for producing various purposes. 
Enquiry conducted through the Village Officer of East 
Kallada reveals that the under mentioned are the legal 
heirs of the deceased . 


താലൂക്കാഫീസ്, 
ചിറയിൻകീഴ്. 


( ഒപ്പ്) 
തഹശീൽദാർ. 


ERRATUM NOTICE 


No. E2/153322019. 


2nd June 2020. 


SCHEDULE 


Age 


It is hereby notified that the Notice No. B2/ 15332/ 
2019 dated 28-12-2019 published in the Kerala Gazette 
No. 11 dated 17-3-2020 ( Vol . IX , Part III, Sl. No. 3 , in the 
Land Revenue Commissioners sheet page number 2218, 


SI . 
No. 


Name of the 
legal heirs 


Relationship 
with the deceased 


1 


Omana Amma, J. 


Mother 


81 


“ The father of the deceased is not alive is changed 
to read as the father of the deceased is alive . 


2 


Anu Chandran 


Wife 


37 


3 


Adarsh J Chandran 


Son 


15 


Taluk Office , 
Varkala . 


( Sd.) 
Tahsildar. 


4 


Adish J Chandran 


4 


2 


KOLLAM DISTRICT 


It is proposed to issue a legal heirship certificate in 
favour of the above said members . Objections if any 
against the issue of the said certificate should be filed in 
person before the undersigened within 30 days from the 
date of publication of this notice in Kerala Gazette. Those 
sent by post or filed after the stipulated time will not be 
considered at any level. 


Kollam Taluk 


പരസ്യം 


( 1) 


നമ്പർ ബി3-9767 2020 . 


2020 ജൂൺ 29. 


Taluk Office , 
Kollam. 


( Sd.) 
Tahsildar 


Karunagappally Taluk 


പരസ്യം 


അവ കാശ 


(1) 


കൊല്ലം 

താ ലൂ ക്കിൽ പരി നാട് വില്ലേ ജിൽ 
വെള്ളിമൺ കൈതാ കോടി നെടു വിള പുത്തൻ വീട്ടിൽ 
രാജു , റ്റി . 22-3-2020 - ൽ മരണറപ്പെട്ടു പോയതായും വിവിധ 
ആവ ശ്യ ങ്ങ ൾക്ക് 

ഹാജ രാ ക്കു 

ന്ന തിന് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പരേതന്റെ ഭാര്യ ടി വീട്ടിൽ 
കുഞ്ഞു മോൾ, പി. ബോധിപ്പിച്ചു വന്ന അപേക്ഷയിൻമേൽ 

പരി നാട് വില്ലേജ് ഓഫീസർ മു ഖാ ന്തിരം അ വ കാശ 
വിചാരണ നട ത്തി യ തിൽ താഴ 

പറ യു ന്ന വർ 
അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


നമ്പർ സി6-5457 2020. 


2020 ജൂലൈ 7 . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


കരുനാഗപ്പള്ളി താലൂക്കിൽ കരുനാഗപ്പള്ളി വില്ലേജിൽ 
പട . വടക്ക് മുറിയിൽ ജെ . ജി. ഭവനം വീട്ടിൽ ജയകൃഷ്ണൻ 
1-6 - 2020-ൽ മരണപ്പെട്ടുപോയിട്ടുള്ള താ ണ് . പരേതന്റെ 
പേരിലുള്ള അ വ കാ ശ സർട്ടിഫിക്ക റ്റി നായി ടി വീട്ടിൽ 
നിഷ ജയകൃഷ്ണൻ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൻമേൽ 
കരുനാഗപ്പള്ളി വില്ലേജാഫീസർ അന്വേഷണം നടത്തിയതിലും 
അവകാശ വിചാരണ നടത്തിയതിലും മരണസർട്ടിഫിക്കറ്റ് 
പ്രകാരവും ജയകൃഷ്ണൻ7-6-2020 - ൽ മരണമടഞ്ഞുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണു 
ള്ളതെന്നും അറിയുന്നു . 


-- 


കുഞ്ഞുമോൾ, പി. 


ഭാര്യ 


51 


2 


നിബി, ആർ. 


മകൾ 


28 


3 


നിതിൻ രാജു 


മകൻ 


25 


98 


